Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


QA098 


06 


സം 
OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ആഗസ്റ്റ് 31 
31st August 2021 

1197 ചിങ്ങം 15 
15th Chingam 1197 


നമ്പർ 


34 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 9 
9th Bhadra 1943 


PART III 


Commissionerate of Land Revenue 


31st AUG . 2021 ) 


COMMISSIONERATE OF LAND REVENUE 


6755 


പേര് 


വയസ് 


Punalur Taluk 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പരസ്യം 


1 


സുലജ 


ഭാര്യ 


38 


2 


അദൈത് , ബി . 


മകൻ 


8 


3 


ശാന്തകുമാരി അമ്മ 


മാതാവ് 


65 


ഇതിൽ കമ നമ്പർ 2 മൈനറും കമ നമ്പർ 1 - ന്റെ 
സംരക്ഷണയിലുമാണ് . പരേതന്റെ നിയമാനുസൃത അവകാശി 
കൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് 
കാണിച്ച് അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതിമുതൽ 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ ജി2-5380 2021 . 

2021 ആഗസ്റ്റ് 11 . 
പുനലൂർ താലൂക്കിൽ അഞ്ചൽ വില്ലേജിൽ മാവിള നിസി 
ഭവനിൽ ( റെയ്ച്ചൽ വില്ല ) ബി . എൻ . വർഗ്ഗീസ് 27-10-2018 -ാം 
തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ പേരിലുള്ള 
ബാങ്ക് ഇടപാടുകൾക്കും , വസ്തുക്കൾ ക്രയവിക്രയം നടത്തുന്ന 
തിനും ഗ്യാസ് , കെ.എസ്.ഇ.ബി. കണക്ഷനുകൾ മാറ്റുന്നതിനും 
മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി അവകാശസർട്ടിഫിക്കറ്റ് 
അനുവദിക്കണമെന്നു കാണിച്ച് പരേതന്റെ മകൻ സ്റ്റാൻല 
വർ ഗ്ഗീസ് സമർപ്പിച്ച് അ അ ക്ഷ യി മൽ 

പ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെപ്പറയുന്നവർ പരേതന്റെ അവകാശികളാണെന്ന് അറിയുന്നു . 


ബ് 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


സ്റ്റാൻലി വർഗ്ഗീസ് 


മകൻ 


42 


താലൂക്കാഫീസ് , 
കൊട്ടാരക്കര . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


2 


സാംസൺ 


മകൻ 


37 


Kunnathoor Taluk 


ആ യത് 


ഇ 


പരസ്യം 
നമ്പർ എ3-5426 2021 . 

2021 ജൂലൈ 26 . 
കുന്നത്തൂർ താലൂക്കിൽ മെ നാഗപ്പള്ളി വില്ലേജിൽ 
വേങ്ങ മുറിയിൽ കണ്ണൻ നിവാസ് വീട്ടിൽ വത്സലകുമാരി , പി . 
19-6-2021-00 

തീയതി മ ര ണ മ ട ഞഞ്ഞ തി നാൽ 
പരേതയുടെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കു 
ന്നതിന് അവകാശസർട്ടിഫിക്കറ്റിനുവേണ്ടി പരേതയുടെ മകൻ 
ഹരികൃഷ്ണൻ , എസ് . അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ഈ 
അപേ ക്ഷ യി മേൽ മ നാ ഗ പ്പള്ളി വില്ലേ ജാ ഫീ സർ 
മു ഖാ ന്തിരം നട ത്തിയ അന്വേ ഷ ണ ത്തിലും അ വ കാശ 
വിചാ രണ യിലും അയൽ സാക്ഷിമൊഴി യിലും മ ര ണ 
സർട്ടി ഫിക്കറ്റ് പ് കാ രവും വത്സ ല ക മാ രി , പി . 
19-6-2021-00 തീയതി മരണ മ ട ഞഞ്ഞതായും പരേതയുടെ 
അവകാശികളായി ചുവടെ ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


പരേതന്റെ ഭാര്യ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ ഒന്നും 
രണ്ടും കക്ഷികൾ പരേതന്റെ അനന്തരാവകാശികളെന്നു 
കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പമുള്ള പക്ഷം 

പരസ്യം 

കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖ 
കൾ സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരി 
ഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
പുനലൂർ . 

തഹശീൽദാർ . 


PATHANAMTHITTA DISTRICT 


Kozhencherry Taluk 


പരസ്യം 


( 1 ) 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


നമ്പർ എ 5 . 2095 2021 . 


2021 ജൂലൈ 20 . 


1 


മകൻ 


29 


ഹരികൃഷ്ണൻ , എസ് . 
ജയകൃഷ്ണൻ , എസ് . 


2 


മകൻ 


27 


പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 

മരണമടഞ്ഞ വത്സലകുമാരി , പി . - യുടെ നിയമാനുസൃത 
അവകാശികൾ മേൽപ്പറഞ്ഞ 1 - ഉം 2 - ഉം കക്ഷികൾ ആണെന്ന് 
വിവരിച്ച് അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് രേഖാമൂലം 
സമർപ്പിക്കേണ്ട താ ണ് . നിർദ്ദിഷ്ട സമയപരിധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


കോഴഞ്ചേരി താ ലൂ ക്കിൽ കിട ങ്ങ നൂർ വില്ലേജിൽ 
നീർ വി ളാകം മുറി യിൽ കൃഷ് ണ വിലാസം വീട്ടിൽ 
ശ്രീകുമാരി , കെ . എസ് . എന്നവർ 30-3-2019 - ലും ഭർത്താവ് 
എം , റ്റി . അപ്പു ക്കു ട്ടൻ 9-3-2013 -ലും മര ണ പ്പെട്ടതിനാൽ 
പരേ ത രുടെ പേരിൽ വിവിധ ആവശ്യങ്ങൾക്കായുള്ള ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി പരേതരുടെ മകൾ 
ശീല ക്ഷ് മി , 

എം . എ . സമർപ്പിച്ച് അപേ ക്ഷ യു ടെ 
അടിസ്ഥാനത്തിൽ കിടങ്ങന്നൂർ വില്ലേജാഫീസർ മുഖാന്തിരം 

നട ത്തി യ തിൽ നിന്നും പരേ തരു ടെ 
അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


അന്വഷണം 


പേര് 


പരേതരുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


1 


മകൻ 


25 


താലൂക്കാഫീസ് , 
കുന്നത്തൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ശ്രീജിത്ത് , എം . എ . 
ശീലക്ഷ്മി , എം . എ . 


2 


മകൾ 


22 


Gaz , No.3412021 / DTP ( CLP ) . 


63 


31st AUG . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


6756 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ലീലാമ്മ 


ഭാര്യ 


55 


മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതരുടെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേ പ മു ള്ള പക്ഷം ടി 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


2 


ജോളി , ജെ . 


മകൾ 


34 


3 


അനീഷ് , ജെ . 


മകൻ 


33 


4 


അജി ജോഷ്വ 


31 


> 


( 2 ) 


നമ്പർ എ5-3251 / 2021 . 


2021 ജൂലൈ 20 . 


കോഴ ഞ്ചേരി താലൂക്കിൽ ചെന്നീർക്കര വില്ലേജിൽ 
( പ്രക്കാനം മുറിയിൽ തടത്തിൽ വീട്ടിൽ പ്രസാദ് , എം . ഡി . 
24-4-2020 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ പേരിൽ വിവിധ 
ആ വ ശ്യ ങ്ങൾക്കായുള്ള ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനായി പരേതന്റെ ഭാര്യ സുധാകുമാരി സമർപ്പിച്ച 
അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ചെന്നീർക്കര വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ നിന്നും പരേതന്റെ 
അവകാശികൾ താഴെപറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


മുകളിൽ പേര് ചേർത്തിട്ടുള്ള 1 , 2 , 3 , 4 കക്ഷികൾ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗ വ ണ്മ ന്റ് ഗസറ്റിൽ പസി ദ്ധീക രിച്ച് 
ദിവ സ ത്തി നുള്ളിൽ അടൂ ർ തഹ ശീൽദാർക്ക് നേരിട്ട് 
സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


30 


( 2 ) 


നമ്പർ സി2-7695 2021 . 


2021 ജൂലൈ 26 . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


1 


സുധാകുമാരി 


ഭാര്യ 


58 


അടൂർ താലൂക്കിൽ അടൂർ വില്ലേജിൽ പന്നിവിഴ മുറിയിൽ 
ബിബിൻ ഭവ ന ത്തിൽ ബിബിൻ , ബി . അ നന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിന്മേൽ വില്ലേജ് 
ആഫീസർ അന്വേഷണവും അവകാശ വിചാരണയും നടത്തി 
റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാന്റെ പിതാവ് ബിജു , എസ് . 
3-5-2021 - ൽ മരണപ്പെട്ടിട്ടുള്ളതായി അറിയുന്നു . പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ചുവടെ ചേർക്കുന്നവരാണെന്ന് 
അടൂർ വില്ലേജാഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 


2 


പവീൺ പ്രസാദ് 


മകൻ 


33 


3 


പ്രസൂൺ പ്രസാദ് 


30 


>> 


4 


പ്രഫുൽ പ്രസാദ് 


29 


> > 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ബിൻസി 


മകൾ 


25 


മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേ പ മു ള്ള പക്ഷം ടി 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കോഴഞ്ചേരി . 

തഹശീൽദാർ , 


2 


ബിബിൻ , ബി . 


മകൾ 


23 


മുകളിൽ പേര് ചേർത്തിട്ടുള്ള 1 , 2 കക്ഷികൾ പേരിൽ 
അ നന്തരാവകാശ സർട്ടിഫിക്കറ്റ് അ നു വ ദിക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തി 
നുള്ളിൽ അടൂർ തഹശീൽദാർക്ക് നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


Adoor Taluk 


പരസ്യം 


( 3 ) 


( 1 ) 


നമ്പർ സി2-73532021 . 


2021 ജൂലൈ 22 . 


നമ്പർ സി2-73602021 . 


2021 ജൂലൈ 26 . 


അവ കാശ 


അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ തുവയൂർ വടക്ക് 
മുറിയിൽ ജോളി ഭവനത്തിൽ ലീലാമ്മ അ നന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച 

അ അ ക്ഷ യിന്മൽ 
വില്ലേജാഫീസർ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാളുടെ ഭർത്താവ് 
ജോഷി , ഡി . 12-10-2018 - ൽ മരണപ്പെട്ടിട്ടുള്ളതായി അറിയുന്നു . 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ ചുവടെ ചേർക്കുന്ന 
വരാണെന്ന് ഏറത്ത് വില്ലേജാഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 


അടൂർ താലൂക്കിൽ അടൂർ വില്ലേജിൽ പറക്കോട് മുറിയിൽ 
ജാനകീ ഭവനിൽ ഗീതാ കുമാരി , പി . സി . അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിന്മേൽ വില്ലേജാഫീസർ 
അന്വ ഷണ വും 

വിചാ ര ണ യും നടത്തി 
റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാളുടെ ഭർത്താവ് ശ്രീകുമാർ , റ്റി . ആർ . 
5-4-2021 - ൽ മരണപ്പെട്ടിട്ടുള്ളതായി അറിയുന്നു . പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ചുവടെ ചേർക്കുന്നവരാണെന്ന് 
അടൂർ വില്ലേജാഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 


64 


Salim A. 


Digitally signed by Salim A 
Date : 2021.09.29 13:46:58 
+ 05'30 ' 


